Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12/2009 -2011 


GOVERN 


കാർ 


KEDALS 


MENT OF 


नन्यानव 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


9th November 2010 
2010 നവംബർ 9 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


) 44 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


18th Karthika 1932 
1932 കാർത്തിക 18 


PART III 
Labour Department 


NOTICE 
No. WCA - 511 /2010. 

| 18th October 2010 . 
Whereas The United India Insurance Co. Ltd ., 
Thiruvananthapuram has deposited with this court an 
amount of Rs. 7 , 00 ,030 (Rupees Seven lakhs and thirty ) 
only as Workmen s Compensation payable to the 
dependents of the deceased workman Sri Rajan who met 
with a fatal accident on 24- 1- 2003 arising out of and in the 
course of his employment under the above employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer, Chirayinkeezh it is understood 
that the following persons are the dependents of the 
deceased workman within the meaning of Section 2 ( 1)(d ) 
of the Workmen s Compensation Act, 1923 . 

DETAILS OF DEPENDENTS 
Sl.No . Name and address 

Relationship 


Now , therefore notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days (fifteen days) from the date of publication 
of this notice in the official gazette . If no such claims are 
received within the stipulated time limit , the entire amount 
of compensation will be disbursed to the dependents 
mentioned above. Claims, if any, preferred thereafter will 
| not be considered. 


- 


09 : 


1 


Mother 


Smt. Kunji, 

C /o Sri Rajan , Raji Nivas, 
Mudapuram , Keezhvilam 


- ശ്രീമതി ചന്ദ്രിക , ബിന്ദുഭവൻ, കൊച്ചാലുംമൂട്, മുടപുരം 
- പി . ഒ . യുടെ കീഴിൽ KL - 01 - B . 252 മിനിലോറിയിൽ ജോലി 
നോക്കി വരവെ 24 - 1- 2003 - ന് അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ. രാജന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ട പരിഹാരം 
നൽകുന്നതിനായി 7, 00 , 030 രൂപ (ഏഴ് ലക്ഷത്തിമുപ്പത് രൂപ 
മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി 
(1) ശ്രീമതി കുഞ്ഞി( മാതാവ്), C /o ശ്രീ രാജൻ, രാജി നിവാസ്, 
മുടപുരം, കീഴുവിലം, (2 ) ശ്രീമതി ബിന്ദു (ഭാര്യ ), ചരുവിള 
പുത്തൻ വീട്, അംബേദ്കർ ഗ്രാമം, കുറക്കട, കുറക്കട പി. ഒ., 
കീഴു വിലം എന്നിവർ മാത്രമേ ഉള്ളുവെന്നും ചിറയിൻകീഴ് 
അ സി സ്റ്റന്റ് ലേബർ ആ ഫീ സർ അന്വേഷണം നടത്തി 
അറിയിച്ചിട്ടു ണ്ട് . അപ കാ ര മു ള്ള ആശിത രാ ണെന്ന് 


2 


Wife 


Smt. V . Bindu, 

Charuvila Puthen Veedu , 
Ambedkar Gramam , Kurakkada , 
Kurakkada P. O ., Keezhvilam 


23rd FEB . 2010 ] 


LABOUR DEPARTMENT 


122 


അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള രവി എന്ന രവികുമാർ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ -- നഷ്ടപരിഹാരം നൽകുന്നതിനായി നാഷണൽ ഇൻഷ്വറൻസ് 
പര സ്യ പ്പെടുത്തി 15 ദിവ സ ത്തി നകം എന്റെമുൻപാകെ കമ്പ നി ലിമിറ്റ് ഡ് , തൃശൂർ 4 , 33 , 8 2 0 ( നാല് ലക്ഷത്തി 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. മുപ്പത്തിമൂന്നായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ മാത്രം) ഈ 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശ വാദവും ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ ആക്ടിലെ 2 (1)( ഡി ) വകുപ്പനുസരിച്ച് നിർവചിച്ചപകാരം 
വ്യക്തികൾക്ക് വിത രണം ചെയ്യു ന്ന താ ണ് . അതി നു മരണമടഞ്ഞ ശ്രീ . രവി എന്ന രവികുമാറിന്റെ ആശ്രിതരായി 
ശേഷം സമർപ്പിക്കുന്ന അവകാശ വാ ദ ങ്ങൾ ഒന്നുംതന്നെ (1) ശ്രീ . എം . രാമൻകുട്ടി- അച്ഛൻ, (2) ശ്രീമതി വി . രുഗ്മിണി 
പരിഗണിക്കുന്നതല്ല. 

അമ്മ എന്നിവർ മാത്രമേയുള്ളുവെന്ന് ചിറ്റൂർ അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ അറിയിച്ചിട്ടു ണ്ട് . അപ കാ രമുള്ള 

ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
Office of the Secretary , 

അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ 
State Advisory Contract 

( Sd .) 

പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി 
Board , Commissioner for Workmen s 

സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
Thiruvananthapuram - 14 . 

Compensation . 

സമയത്തിനകം യാതൊരവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ 
മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 

ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
നോട്ടീസ് 

പരിഗണിക്കുന്നതല്ല. 


നമ്പർ WCC - 26 / 2007 . 


2010 ഒക്ടോബർ 15. 


കെ . പി . ഏലിയാസ് & കമ്പനി, പുലിയാണം പി. ഒ ., 
എറണാകുളം എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലിനോക്കി 
വരവെ അപകടമുണ്ടായി 9- 4 - 2006 -ാം തീയതി മരണമടഞ്ഞ 


ഡെപ്യൂട്ടി ലേബർ 
കമ്മീഷണറുടെഓഫീസ്, 
പാലക്കാട്. 


( ഒപ്പ്) 
വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ കമ്മീഷണർ 
( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


